Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg. No, രജി. നമ്പർ 
KL/TV ( N )/634/ 2012 -14 


കേGOVERNO 


രള സർക്കി 
NMENT OF 


ക്കാർ 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


11th December 2012 
2012 ഡിസംബർ 11 


Vol . I 


THIRUVANANTHAPURAM , TUESDAY 


No . 


വാല്യം 1 | 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


20th Agrahayana 1934 
1934 അഗ്രഹായനം 20 


PART III 
Stores Purchase 


Agriculture Department 

ടെണ്ടർ നോട്ടീസ് 
നമ്പർ എൻ. എസ്. 343/2012 . 

2012 നവംബർ 19 . 
-- നേര്യമംഗലം ജില്ലാ കൃഷിത്തോട്ടത്തിലേക്ക് കാടു വെട്ടു 
ന്നതിനായി ഒരു ബ്രഷ് കട്ടർ ( കാടുവെട്ടു യന്തം) 1.6 HP , 
4 സ്ട്രോക്ക് എഞ്ചിൻ സപ്ലെ ചെയ്യുവാൻ താൽപ്പര്യമുള്ള 
അംഗീകൃത ഏജന്റുമാരിൽ നിന്നും മുദ്രവച്ച ടെണ്ടറുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . ടെണ്ടറുകൾ 19 - 12 -2012 ബുധനാഴ്ച 
3 മണിവരെ സ്വീകരിക്കുന്നതാണ്. അന്നേ ദിവസം 3. 30 മണിക്ക് 
ടെണ്ടറുകൾ തുറക്കുന്നതായിരിക്കും. 

ടെണ്ടർ ഫോറം വിൽപ്പന നികുതിക്കു പുറമെ 300 
വിലയ്ക്ക് അന്നേ ദിവസം 2. 30 മണി വരെ ആഫീസിൽ 
ലഭിക്കു ന്ന താണ്. ടെണ്ടർ ഫോറത്തിന്റെ വില യാതൊരു 
കാര ണ വ ശാലും മടക്കിക്കൊടുക്കു ന്ന ത ല്ല . എന്തെങ്കിലും 
കാരണത്താൽ ടി ദിവസം അവധിയായി പ്രഖ്യാപിക്കപ്പെട്ടാൽ 
തൊട്ടടുത്ത പ്രവർത്തി ദിവസം അതേ സമയം തന്നെ ടെണ്ടർ 
നട പടികൾ നടത്തുന്നതായിരിക്കും. ടെണ്ടർ സമർപ്പിക്കു 
ന്നതോടൊപ്പം 200 നിരതദ്രവ്യമായി കെട്ടിവയ്ക്കേണ്ടതാണ്. 
കവറിനു മുകളിൽ "“ ബ്രഷ് കട്ടർ സപ്ലേ ചെയ്യുന്നതിനുള്ള 
ടെണ്ടർ എന്ന് എഴുതിയിരിക്കേണ്ടതാണ്. ടെണ്ടറിന്റെ നിരക്ക് 
അംഗീകരിച്ച് അറിയിപ്പ് കിട്ടി 7 ദിവസത്തിനകം 50 - ന്റെ 
മുദ്രപത്രത്തിൽ ടെണ്ടർ സംബ ന്ധിച്ച കരാർ എഴുതി 


നൽകേണ്ടതാണ്. സപ്ത ഓർഡർ കിട്ടി 7 ദിവസത്തിനകം 
ബഷ് കട്ടർ ഫാമിൽ തന്നിരിക്കേ ണ്ട താ ണ്. ബഷ് കട്ടർ 
കരാറുകാരന്റെ ചെലവിൽ എത്തിച്ചുതരേണ്ടതാണ്. നിരക്കുകൾ 
31 - 3 - 2013 വരെ പ്രാബല്യം ഉണ്ടായിരിക്കുന്നതാണ്. പ്രത്യേക 
കാരണം കാണിക്കാതെ തന്നെ ടെണ്ടറുകൾ അസ്ഥിരപ്പെടുത്തു 
വാനുള്ള അധികാരം ഫാം സൂപ്രണ്ടിന് ഉണ്ടാ യി രിക്കും. 
ബഷ് കട്ടർ സപ്ലെ ചെയ്തതിനുശേഷം മാത്രമേ പണം 
അനുവദിച്ചു തരികയുള്ളു. 

- ( പ വർത്തി ദിവ സ ങ്ങ ളിൽ രാവിലെ 8 മണി മുതൽ 
വൈകിട്ട് 5 മണി വ രെയുള്ള സമ യ ങ്ങ ളിൽ മാത്രമേ 
ബഷ് കട്ടർ സപ്ലെ ചെയ്യുന്നതിന് അനുവദിക്കുകയുള്ളു. 
നിരതദ്രവ്യവും സെക്യൂരിറ്റിയും ഡിമാന്റ് ഡ്രാഫ്റ്റ് ( ഡി. ഡി.) 
ആയി മാത്രമേ സ്വീകരിക്കുകയുള്ളു. ഡി . ഡി . കൾ, സൂപ്രണ്ട്, 
ജില്ലാ കൃഷിഫാം, നേര്യമംഗലം എന്ന പേരിൽ കോതമംഗലത്ത് 
മാറത്തക്ക രീതിയിൽ എടുക്കേണ്ടതാണ്. അക്കൗണ്ട് പേയി 
ഡി. ഡി. കൾ സ്വീകരിക്കുന്നതല്ല . 
- സർക്കാർ കാലാകാലങ്ങളിൽ പുറപ്പെടുവിക്കുന്ന ടെണ്ടർ/ 
ലേല സംബന്ധമായ എല്ലാ നിയമങ്ങളും ഇക്കാര്യത്തിലും 
ബാധ കമാ യി രിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് പ്രവർത്തി 
ദിവസങ്ങളിൽ ആഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. 


ഫോൺ നമ്പർ : 0485 - 2554416. 


ജില്ലാ കൃഷിഫാം, 
നേര്യമംഗലം. 


( ഒപ്പ്) 
സൂപ്രണ്ട്. 


ലഘു ദർഘാസ് പരസ്യം 


നമ്പർ ഇഇ (2 )3008/ 2012 . 

2012 നവംബർ 23. 
കേരള ഗവർണ്ണർക്കുവേണ്ടി കോഴിക്കോട് ഉത്തരമേഖല 
കൃഷി എക്സികട്ടീവ് എഞ്ചിനീയർ താഴെ പറയുന്ന 
പ്രവർത്തികൾക്ക് ഷെയ്ഡ് ഹൗസ്/ ഡിപ്പ് ഇറിഗേഷൻ സിസ്റ്റം 
നിർമ്മാതാക്കൾ അംഗീകൃത വിതരണക്കാർ എന്നിവരിൽ നിന്നും 
മത്സര സ്വഭാ വമുള്ള ദർഘാ സു കൾ പ്രവർത്തിയുടെ 
പേരെഴുതി മുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചു കൊള്ളുന്നു . 
ദർഘാസുകൾ 26 - 12 - 2012 പകൽ 3 മണിവരെ സ്വീക രി 
ക്കു ന്നതും അന്നേദിവസം 3. 30 മണിക്ക് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറോ അദ്ദേഹം അ ധി കാ ര പ്പെ ടു ത്തു ന്ന 
ഉദ്യോഗസ്ഥനോഅപ്പോൾ സന്നിഹിതരായിട്ടുള്ള ദർഘാസു 
കാരുടെയോ അവരുടെ പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതുമാണ്. ഏതെങ്കിലും കാരണവശാൽ ടി ദിവസം 
പൊതു ഒഴിവ് പ്രഖ്യാപിക്കപ്പെട്ടാൽ അടുത്ത പ്രവർത്തി ദിവസം 
മുകളിൽ പറഞ്ഞ വ്യവസ്ഥയിലും സമയത്തും ദർഘാസുകൾ 
സ്വീകരിക്കുന്നതും തുറക്കുന്നതുമായിരിക്കും. 


ദർ ഘാസ് പ്രമാണ ങ്ങളും മറ്റ് വിവ ര ങ്ങളും താഴെ 
ഒപ്പ് വെച്ച്ഉദ്യോഗസ്ഥന്റെകാര്യാലയത്തിൽ നിന്നും 26 - 12- 2012 
ഉച്ചയ്ക്ക് 1 മണിവരെ എല്ലാ പ്രവർത്തി ദിവസങ്ങളിലും 
ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണങ്ങൾ വില പണമായി 
അടച്ച് രേഖാമൂലം ആവശ്യപ്പെട്ടാൽ ലഭിക്കുന്നതാണ്. ദർഘാസ് 
പമാണ ങ്ങൾ മേൽപ്പറഞ്ഞ നിർമ്മാതാക്കൾ/ അംഗീകൃത 
വിത ര ണക്കാർ എന്നിവർക്ക് മാത്രം ലഭിക്കുന്നതും അവ 
അന്യോന്യം കൈമാറുവാൻ പാടില്ലാത്തതുമാകുന്നു . ദർഘാസ് 
| പ്രമാണത്തിന്റെ വില യാതൊരു കാരണ വശാലും മടക്കി 

കൊടുക്കുന്നതല്ല. അംഗീകൃത ബാങ്കിൽ നിന്നും എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ ( കൃ ഷി ), കോഴിക്കോടിന്റെ പേരിൽ അടച്ച 
നിശ്ചിത തുകയുടെ ബാങ്ക് ( ഡാഫ്റ്റ് ഏണസ്റ്റ് മണി 
ഡെപ്പോസിറ്റായി ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 
ഷയ് ഡ് ഹൗസ്/ മെകാ ഇറി ഗേ ഷൻ സിസ്റ്റം 
നിർമ്മാതാക്കൾ/ അംഗീകൃത വിതരണക്കാർ എന്നത് തെളിയി 
ക്കുന്ന രേഖകളുടെ പകർപ്പും, ഈ മേഖലയിലെ പ്രവൃത്തി 
പരിചയം തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പും ദർഘാസിനോ 
ടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ദർഘാസ് സമർപ്പിക്കുമ്പോൾ 
S 100 - ന്റെ മുദ്രപ്പത്രത്തിൽ ഒരു പലിമിനറി എഗ്രിമെന്റ് 
കൂടി വെയ്ക്കേണ്ടതാണ്. ദർഘാസുകളെ സംബന്ധിച്ചുള്ള 
എല്ലാ സർക്കാർ നിബന്ധ നകളും നിയമങ്ങളും ഇതിനും 
ബാധകമാണ്. 


കമ് 
നമ്പർ 


ദർഘാസ് നമ്പരും പ്രവർത്തിയുടെ നിരതദ്രവ്യം 

പേരും അടങ്കൽ തുകയും 


കൃഷി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
റീജിയണൽ ഓഫീസ്, 

( ഒപ്പ്) 
പുതിയറ പി . ഒ., 

എക്സിക്യൂട്ടീവ് 
കോഴിക്കോട്- 4. 

എഞ്ചിനീയർ (കൃഷി). 


2 


13 , 250 


| 3 


11 . 250 


3008/ ഇഇ ( 2)/ 12 -- പാലക്കാട് ജില്ലയിലെ ഓറഞ്ച് & 
വെജിറ്റബിൾ ഫാമിലേക്ക് ഫെർട്ടിഗേഷനോടു 
കൂടിയ ഡിപ് ഇറിഗേഷൻ സിസ്റ്റം വിതരണം 
ചെയ്ത് സ്ഥാപിക്കൽ 6, 40, 000 

16, 000 
3005 / ഇഇ ( 2)/ 12 - ടി ടി ഫാമിൽ പാഷൻ 
ഫൂട്ടിനുവേണ്ടി ഫെർട്ടിഗേഷനോടുകൂടിയ 
ഡിപ് ഇറിഗേഷൻ സിസ്റ്റം വിതരണം 
ചെയ്ത് സ്ഥാപിക്കൽ 5,30, 000 
3007 / ഇ ( 2)/ 12 - ടി ടി ഷെയ്ഡ് ഹൗസ് 
റിപ്പയർ പ്രവൃത്തിയും ഫെർട്ടിഗേഷനോടു 
കൂടിയ മൈക്രോ സ്പ്രിംഗ്ളർ ഇറിഗേഷൻ 
സിസ്റ്റം വിതരണം ചെയ്ത് സ്ഥാപിക്കലും 

- 4, 50 ,000 
3009 / ഇഇ ( 2 )/ 12 ടി ടി ഫൂട്ട് പ്ലാന്റ് 
ഡെമോൺ സ് ട്രേ ഷൻ പ്ലോട്ടി നു വേണ്ടി 
ഫെർട്ടിഗേഷനോടുകൂടിയ ഡിപ് ഇറിഗേഷൻ 
സിസ്റ്റം വിതരണം ചെയ്ത് സ്ഥാപിക്കൽ 
S 3 ,76, 000 

9 , 400 
3006/ ഇഇ ( 2) / 12 - ടി ടി 3 പോളി ഹൗസു 
കളിൽ ഫെർട്ടിഗേഷനോടുകൂടിയ മൈക്രോ 
സ് പിംഗ്ളറും ഫോഗറും വിത രണം 
ചെയ്ത് സ്ഥാപിക്കൽ " 2, 04,000 

- 5 , 100 
3004 / ഇ ഇ ( 2 )/ 12 - ടി ടി പേരയ്ക്ക് കാ 
( യു . എ ച്ച് . ഡി . ) തോട്ട ത്തി നു വേ ണ്ടി 
ഫെർട്ടിഗേഷനോടുകൂടിയ മൈക്രോ ഡിപ് 
ഇറി ഗേ ഷൻ സിസ്റ്റം വിതരണം ചെയ്ത്ത് 
സ്ഥാപിക്കൽ - 5, 80, 000 

| 14 , 500 


ദർഘാസ് പമാ ണ ത്തിന്റെ വില - കമ ന മ്പർ 1 - ന് 
s 1,300 + വി . നി ., ക്രമനമ്പർ 2 - ന് 1,100 + വി . നി ., ക്രമനമ്പർ 
3 - ന് - 900 + വി . നി ., കമ ന മ്പർ 4 - ന് - 800 + വി . നി ., 
ക്രമനമ്പർ 5 - ന് 400 + വി . നി., ക്രമനമ്പർ 6 - ന് " 1,200 + വി. നി. 

പ്രവൃത്തി തീർക്കുവാനുള്ള കാലാവധി -- കമനമ്പർ 3- ന് 
3 മാസം, മറ്റുള്ളവയ്ക്ക് 2 മാസം. 


